Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVERNA 


TRNMENT 


ി - കാൽ 


നാ 


OF KERT 


ന്ന 


X 


S 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


16th March 2010 
2010 മാർച്ച് 16 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


) 11 


വാല്യം 55 


നമ്പർ 


25th Phalguna 1931 
1931 ഫാൽഗുനം 25 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ 


ജെ . 688 / 2010. 


2010 


ഫെബ്രുവരി 25. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ രൂപ 400 + വാറ്റ്. 

പകർപ്പ് രൂപ 200 + വാറ്റ്. 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 22 -3 - 2010, 1 മണിവരെ. 


- ദർ ഘാ സ് ഫോറ ങ്ങ ൾ സ്വീക രിക്കുന്ന അ വ സാന 
തീയതിയും സമയവും 22 - 3- 2010, 3 മണിവരെ. 


- തിരുവനന്തപുരം കവടിയാറിൽ പ്രവർത്തിക്കുന്ന കേരള 
സർക്കാർ സ്ഥാപ ന മായ ഫാം ഇൻഫർമേഷൻബ്യൂറോ 
2010 ഏപ്രിൽ 3 മുതൽ മേയ് 24 വരെ തൃശ്ശൂരിൽ നടക്കുന്ന 
പൂരം പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രദർശനത്തിൽ 
ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പവിലിയൻ നിർമ്മിക്കുന്നതിനും 
കമ നീ യ മായി മോടി പിടിപ്പിക്കു ന്ന തിനും അ നു ബന്ധ 
ജോലികൾ ചെയ്യുന്നതിനും തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർ ഘാ സ് ഫോറ ങ്ങ ൾ തുറക്കുന്ന തീയതിയും 
സമയവും -- 22 - 3 - 2010, 3.30 മണി. 


- വിശദ വിവരങ്ങൾ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ 
കവടിയാറിലുള്ള ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


- നിരതദ്രവ്യം 1,000 രൂപ ( പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ 
ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, തിരുവനന്തപുരം- 3 
എന്ന വിലാസത്തിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ്). 


ഫാം ഇൻഫർമേഷൻബ്യൂറോ, 

(ഒപ്പ്) 
കവടിയാർ പി . ഒ ., 

പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ 
തിരുവനന്തപുരം- 3. 

ഓഫീസർ. 


